Reg. No. 021. MmuO 
KL/ TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


GOVERN 


999 


2 


m 


Repo 


WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


No. 


Vol. LVI 

eijo 56 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


11th January 2011 
2011 umul 11 
21st Pousha 1932 
1932 1 . 40 21 


നമ്പർ 


Part III 


Industrial Training Department 


TENDER NOTICE 


NO . E4/20808 /2010 . 


21ST DECEMBER 2010 . 


SEALED COMPETITIVE TENDERS ARE INVITED FOR PROVISION OF AMC TO THE LINE 

PRINTER TO INDUSTRIAL TRAINING DEPARTMENT. 


TENDER NO . — E4 /248 /2010 . 


ITEM — AMC FOR LINE PRINTER LIPIMAKE MODEL 


6100 LINE MATRIX 


COST OF TENDER FORM + VAT 12 .5 % ( INCLUDING ) : 


ORIGINAL — 312 


DUPLICATE — 156 


LAST DATE AND TIME OF SALE OF TENDER FORMS — 


21- 1- 2011 , 4 P. M. 


LAST DATE AND TIME OF RECEIPT OF SEALED TENDER 


22 -1 - 2011 , 4 P . M. 


DATE AND TIME FOR OPENING OF SEALED TENDER 


24- 1 -2011 , 11 A . M . 


The cost of tender form will be accepted only by cash or Money Order. The tenders should be superscribed with 
tender number, date and addressed to the Director of Training, Industrial Training Department, Thycaud , 
Thiruvananthauram - 14 . Late tenders will not be accepted . One percent of the total cost quoted should be enclosed 
as Earnest Money Deposit . Validity period 3 months from the date of opening the tenders, otherwise will be 
rejected . Tenders in original should be accompanied with preliminary agreement in Kerala Stamp Paper worth 
100 (Rupees one hundred only ) otherwise the tender will not be considered . Stamp Paper will be forwarded to the 
firms outside Kerala if required by remitting ` 125 (Rupees one hundred and twenty five only ) seperately by 
Money Order ( 25 is intended to cover , postage and incidental expenses). Tender forms are not transferable. 


വ്യാവസായിക പരിശീലന വകുപ്പിന്റെ ആസ്ഥാന കാര്യാലയത്തിലെ ലൈൻ പ്രിന്ററിന് വാർഷിക പരിപാലന 


കരാറിൽ ഏർപ്പെടാൻ താല്പര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 


ടെ ർ നമ്പർ ഇ4/ 248 /2010. ഇനം ( മെ . ലിപി) 6100 


ലൈൻ മാട്രിക്സ് . 


ദർഘാസ് ഫോറത്തിന്റെ വില ( 12.5 % വാറ്റ് ഉൾപ്പെടെ) : 


അസ്സൽ ഭ 312 . 


പകർപ്പ് ഭ 156 . 


ദർഘാസ് വിൽപ്പനയുടെഅവസാന തീയതിയും സമയവും 21 - 1- 2011, 4 മണി. 


മുദ്രവച്ച ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 22 - 1- 2011, 4 മണി. 


ദർഘാസ്തുറക്കുന്ന തീയതിയും സമയവും 24- 1- 2011 , 11 മണി. 

ദർഘാസ് വില പണമായിട്ടോ മണിയോർഡറായിട്ടോ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ - രേഖപ്പെടുത്തി 

മുദ്രവച്ച - കവറുകൾ 

- ഡയറക്ടർ, 
വ്യാവസായിക പരിശീലന വകുപ്പ്, തൈക്കാട്, തിരുവനന്തപുരം- 14 എന്ന വിലാസത്തിൽ അയക്കേ താണ്. താമസിച്ച് 
ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 

ഒറിജിനൽ 

ദർഘാസ് 
പ്രമാണത്തോടൊപ്പം 

ആകെ വിലയുടെ 

ഒരു 

ശതമാനം 
നിരതദ്രവ്യവും 

(നൂറ്) വിലയുള്ള 

കേരള 

സർക്കാർ 
മുദ്രപത്രത്തിൽ പ്രാഥമിക കരാർ പ്രതവും ഉ ായിരിക്കേ താണ്. ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ 
മൂന്നുമാസം വരെ 
വിലനിരക്ക് പ്രാബല്യത്തിൽ ഉ ായിരിക്കണം. 

അല്ലാത്ത 
ദർഘാസുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . കേരളത്തിന് പുറത്തുള്ള കമ്പനികൾക്ക്മുദ്രപത്രം ആവ 


100 


ശ്യ 


മുഖ ങ്കിൽ 125 മണിയോർഡറായി അയച്ചുതന്നാൽ ഈ ആഫീസിൽ നിന്നുംമുദ്രപത്രം വാങ്ങി അയച്ചുതരുന്നതാണ് (മ 
ണിയോർഡർ മാത്രമേ സ്വീകരിക്കുകയുള്ളു). ദർഘാസ് പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ആവശ്യമായ 
ഇ . എം . ഡി. ഉള്ളടക്കം ചെയ്യാത്ത ടെ റുകൾ നിരസിക്കുന്നതാണ്. 


Industrial Training Department, 
Thycaud, Thiruvananthapuram . 


( Sd.) 
Director of Training. 


